Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


A 


: 


Reg. No. രജി. നമ്പർ 
KL /TV ( N )/ 634/2012 - 14 


GOVERN 


കര 


രള സർക്കാ 
NMENT OF 


കാർ 


KERALA 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol . II 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


6th August 2013 
- 2013 ആഗസ്റ്റ് 6 
15th Sravana 1935 
1935 ശ്രാവണം 15 


വാല്യം 2 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ യു . എഫ് .7 /2013 - 14 . 

2013 ജൂ ലൈ 15. 
കേരള സർക്കാർ ഉള്ളൂർ സ്റ്റേറ്റ് സീഡ് ഫാമിലെ 
കായ്ഫലമുള്ള തെങ്ങുകളിൽ നിന്നും 2013 - 14 വർഷത്തിലെ 
വിള വെ ടുപ്പ് അ വ കാശം ദർഘാസ്/ ലേലം വഴി യായി 
മൊത്തത്തിൽ കൈമാറുവാൻ തീരുമാനിച്ചിരിക്കുന്നു. താത്പര്യ 
മുള്ളവർ 12 -8 - 2013 - ന് പകൽ 11 മണിക്ക് നടക്കുന്ന ദർഘാസ്/ 
ലേലത്തിൽ പങ്കെടുക്കണമെന്ന് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ 
അറിയിക്കുന്നു . 

നിബന്ധനകൾ 


- 1. ദർഘാസ് ഫോമുകൾ ( 400 + വാറ്റ് നിരക്കിൽ 8 - 8- 2013 - ന് 

പകൽ 2 മണി വരെ ഫാം ആഫീസിൽ നിന്നും 

ലഭിക്കുന്നതാണ്. 
- 2 . ദർഘാസ് സമർപ്പിക്കുന്നവർ 11,000 (ആയിരം രൂപ 

മാത്രം) നിരതദ്രവ്യമായി കെട്ടിവയ്ക്കേണ്ടതാണ്. 
ദർഘാസ് സമർപ്പിക്കു ന്ന വർ 2013 - 14 സാമ്പത്തിക 
വർഷത്തിൽ 25 - 3 - 2014 വരെ വിളവെടുക്കാവുന്ന മേൽ 
പറഞ്ഞ തോട്ടത്തിലെ നാളികേര വിളവിന് മൊത്തമായി 
നൽകുവാൻ തയ്യാറുള്ള തുക ദർഘാസ് ഫോറത്തിലെ 
നിശ്ചിത സ്ഥലത്ത്വ്യക്ത മായി രേഖപ്പെടു ത്തേ ണ്ട 
താണ്. ലേലക്കാരൻ സ്വന്തം ചെലവിൽ വിളവെടു 
ക്കേണ്ടതാണ്. 


- 4. മുദ്രവെച്ച ദർഘാസുകൾ 12 - 8 - 2013 - ന് പകൽ 11 മണി 

ക്കു മുമ്പായി കൃഷി അ സി സ്റ്റന്റ് ഡ യ റ ക് ടർ , 
സ്റ്റേറ്റ് സീഡ് ഫാം , ഉള്ളൂർ എന്ന വിലാസത്തിൽ 
ലഭിച്ചിരിക്കണം. 
5 . - 12 -8 - 2013 - ന് പകൽ 11 മണിക്ക് ലേലം നടക്കുന്നതും 

ലേലത്തിൽ വാഗ്ദാനം ചെയ്യപ്പെടുന്ന ഏറ്റവും കൂടിയ 
തുക പ്രത്യേകം നോട്ട് ചെയ്യുന്നതുമായിരിക്കും. 
6. തുടർന്ന് ദർഘാസുകൾ തുറക്കുന്നതും ദർഘാസിലെ 

കൂടിയ തുക, ലേല ത്തിലെ കൂടിയ തുകയുമായി 
താരതമ്യ പ്പെടുത്തി ഇതിൽ ഏറ്റവും കൂടിയ തുക 
വാഗ്ദാനം ചെയ്തയാൾക്ക് താൽക്കാ ലി ക മാ യി 
ലേലം ഉറപ്പിക്കുന്നതും ആയിരിക്കും. 
താൽക്കാലിക മായി ഉറപ്പിക്കു ന്ന ദർഘാസ്/ ലേലം 
തിരുവനന്തപുരം പ്രിൻസിപ്പൽ കൃഷി ആഫീസറുടെ 
അ നു മ തിക്ക് വിധേ യ മായി സ്ഥിര പ്പെ ടു ത്തു ന്ന 

തായിരിക്കും. 
8 . ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തി ലഭിക്കുന്ന വ്യക്തി 

മൊത്തം തുകയും ഫാമിൽ അടച്ചതിനുശേഷം മാത്രമേ 

വിളവെടുപ്പ് തുടങ്ങാൻ പാടുള്ളു. 
- 9. ദർഘാസ്/ ലേലക്കാരന്റെ ആളുകളെ ആരെയും ഫാമിൽ 

താമസിക്കുവാൻ അനുവദിക്കുന്നതല്ല. 


28 th MAY 2013 ] 


AGRICULTURE DEPARTMENT 


106 


13 . 


14 . 


10. ദർഘാസ്/ ലേലം കൊണ്ട ആൾമുഖേനയോ അയാളുടെ 

സഹായികൾ മുഖേനയോ ഫാമിനുണ്ടാകുന്ന കഷ്ട 
നഷ്ടങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാൻ 
കൃഷി അസിസ്റ്റന്റ് ഡയ റ ക് ടർക്ക് അ ധി കാ ര ം 

ഉണ്ടായിരിക്കും. 
11 . പ്രത്യേക കാരണമൊന്നും കൂടാതെ ഈ ദർഘാസ് 

ലേലം റദ്ദ് ചെയ്യുന്നതിനോ മാറ്റി വയ്ക്കുന്നതിനോ 
ക്യ ഷി അസിസ്റ്റന്റ് ഡയ റ ക് ടർക്ക് അ ധി കാ ര 
മുണ്ടായിരിക്കും. 
12. നഴ്സറി ആവശ്യത്തിലേക്കായി വിത്തുതേങ്ങ ശേഖരിക്കു 

മ്പോൾ തേങ്ങ ഒന്നിന് ? 20 ( ഇരുപത് രൂപ മാത്രം) 
നിരക്കിൽ വിത്തുതേങ്ങ തെങ്ങിൻ ചുവട്ടിൽ വച്ചുതന്നെ 
ഫാമിന് വിട്ടു ത രു വാൻ ലേല ക്കാ രൻ ബാദ്ധ്യ സ്ഥ 
നായിരിക്കും. 


അവസാന തവണ വിളവെടുക്കുന്നതിന് രണ്ടാഴ്ച മുമ്പേ 
ലേല ക്കാ രൻ ഫാമി ല റി യിച്ച് കൃഷി അസിസ്റ്റന്റ് 
ഡയറക്ടറുടെയോ അല്ലെങ്കിൽ അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥന്റെയോ സാന്നിദ്ധ്യത്തിൽ മാത്രമേ വിളവ് 
എടുക്കാവൂ . 
കായ്ക്കലംഉള്ളതോ ഇല്ലാത്തതോ ആയ തെങ്ങുകൾ 
ഫാമിന്റെ ആവ ശ്യ ത്തി നു വേണ്ടി മുറിച്ചു മാറ്റേണ്ടി 
വന്നാൽ അതിനുള്ള അധികാരം കൃഷി അസിസ്റ്റന്റ് 
ഡ യ റ ക്ടർക്ക് ഉണ്ടാ യി രി ക്കു ന്നതും അപകാരം 
മുറിച്ചു മാറ്റുന്ന വൃക്ഷ ത്തിന് യാതൊരു നഷ്ട 
പരിഹാരവും കരാറുകാരന് നൽകുന്നതല്ല . 


സ്റ്റേറ്റ് സീഡ് ഫാം , 
ഉള്ളൂർ, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് ഡയറക്ടർ (കൃഷി). 


